Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


IRK 


GOVERN 


- 
കേര 


രള സർക്ക 
VMENT OF 


രാർ 


KERALA 


S 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1st May 2012 
2012 മേയ് 1 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 57 


| 18 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


11th Vaisakha 1934 
1934 വൈശാഖം 11 


PART III 


Stores Purchase 


Forest Department 

ദർഘാസ് പരസ്യം 
നമ്പർ എഫ് . ഡി . എ . 1670/ 2012 . 

2012 ഏപ്രിൽ 10. 
- വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ കീഴിൽ വരുന്ന 
അതിരപ്പിള്ളി- വാഴച്ചാൽ പിക്നിക് സ് പോട്ടു കൾ 
കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഭാഗമായി പ്രീ പ്രിന്റഡ് കമ്പ്യൂട്ടർ 
ടിക്കറ്റുകൾ താഴെ പറയുന്ന അളവിൽ അച്ചടിച്ച് വിതരണം 
ചെയ്യുന്നതിനായി മുദ്രവച്ച മത്സര സ്വഭാവമുള്ളദർഘാസുകൾ 
അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന്ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഇനം - Pre printed tickets in 7 .5 x 12 x 1 120 GSM 
(3 tickets/ sheet)- Two colour serially numbered both side 
printing as per the given sample . 

അളവ് 200000 Nos. 
നിരതദ്രവ്യം - 4,550. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

മേൽ ഇനത്തിൽ മാതൃകാ കോപ്പി ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


നിബന്ധനകൾ 


| 10 . 


11. 


ദർഘാസ് ഫോറം 10 -5 -2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
ദർഘാസ് തീയതിയുടെരണ്ടു ദിവസം മുൻപു 
മുതൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫോറത്തി 

ന്റെ വിലയും വിൽപന നികുതിയും പണ മായി 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഈ ഓഫീ 
സിൽ നിന്നും 

ലഭി ക്കു ന്ന താ ണ് . 
10 - 5 - 2012 - ന് വൈകുന്നേരം 3 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ് ഫോറത്തിൽ എല്ലാ ഭാഗ ങ്ങളും 
വെട്ടി ത്തി രു ത്ത ലു കൾ ഇല്ലാതെ വ്യക്ത മായി 
പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ദിവസം പണിമുടക്കോ, ഹർത്താലോ 
പൊതു ഒഴിവ് ദിവസമോ ആയി വരുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മുൻപറഞ്ഞ പ്രകാരം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അവ തുറക്കുന്നതു 
മായിരിക്കും. 


ഇനങ്ങളുടെ സൈസ്, ഗുണ നിലവാരം എന്നിവ 
മുകളിൽ പറയുംപ്രകാരം അല്ലാതെ വന്നാൽ അവ 
നിരസിക്കുന്നതായിരിക്കും. 
500 ഷീറ്റു കൾ (1500 ടിക്ക റ്റു കൾ) വീതമുള്ള 
പാക്കറ്റുകളായാണ് ടിക്കറ്റ് വിതരണം ചെയ്യേണ്ടത്. 
ടിക്കറ്റുകൾക്ക് ഈ ഓഫീസിൽനിന്നും നൽകുന്ന 
കമന മ്പർ അച്ച ടി ക്കേ ണ്ട താ ണ് . കൂടാതെ 
ഓരോ പാക്ക റ്റി ന്റെ യു ം പുറത്ത് ക മ ന മ്പർ 
രേഖപ്പെടുത്തേണ്ടതാണ്. 
കരാർ പ്രകാ രമുള്ള സാധ ന ങ്ങ ൾ നൽകി 
കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിടുതൽ ചെയ്യുന്ന തി 
നാ വ ശ്യ മായി വരുന്ന ടാക് സ് ക്ലിയറൻ സ് 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സെക രിറ്റി മടക്കി 
വാങ്ങാവുന്നതാണ്. 
- സ്റ്റോർ പർച്ചെ യ് സ് റൂളിന് വിധേ യ മായി 

സാ ധ ന ങ്ങ ൾ വാങ്ങുന്നത് സംബ ന്ധിച്ചുള്ള 
ദർ ഘാ സിന്റെ പൊതു വ്യവ സ്ഥ കൾ ഈ 

ദർഘാസിനും ബാധകമായിരിക്കും. 
13 . ദർഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഡിവി 

ഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ മേലധികാരികളിൽ 

നിന്നും ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. 
ഫോൺ നമ്പർ- 0480 - 2701713 
ഇ . മെയിൽ: dfovazhachal @ forest.kerala .gov.in : 
fdavzl @ gmail.com 


12 . 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, 
വാഴച്ചാൽ ഡിവിഷൻ, 
ചാലക്കുടി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ദർഘാസുകാരൻ, ദർഘാസിനോടൊപ്പം മുകളിൽ 
പറഞ്ഞ തുക നിരതദ്രവ്യമായി അടച്ചതിനുള്ള ബാങ്ക് 
ഡാഫ് റ്റ് വാഴ ച്ചാൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് പ്ളഡ്ജ് ചെയ്ത് ഹാജരാക്കേണ്ടതാണ്. 
നിരതദ്രവ്യം അടയ്ക്കാതെ നൽകുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 
സപ്ലേചെയ്യേണ്ട ഇനം, അവയുടെ അളവ്, 
നിരക്ക് മീറ്റർ എന്നിവ വ്യക്തമായി കാണിച്ചിരിക്കണം. 
ഇന വിവരത്തിലും അളവിലും ആവശ്യാനുസരണം 
മാറ്റം വരു ത്തു വാൻ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അവകാശമുണ്ടായിരിക്കും. അങ്ങനെ 
മാറ്റം വരുത്തുന്നതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ട 
പരിഹാരമോ അധിക റേറ്റോ ദർഘാസുകാരൻ 
ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ്. 
ദർഘാസുകാരൻ സാധനങ്ങളുടെ വില , അവയുടെ 
നികു തി കൾ എന്നിവ ഉൾപ്പെ ടു ത്തി യിട്ടുള്ള 
വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. 
വിജയിയാകുന്ന ദർഘാ സു കാ രൻ, ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ഉടൻ തന്നെ 
അടങ്കൽ തുകയുടെ 5 ശതമാനം സെക്യൂരിറ്റി കെട്ടി 
വെച്ച് 100 മുദ്ര പ ത ത്തിൽ ഉട നടി 
ഒപ്പുവയ്ക്കേണ്ടതാണ്. സെക്യൂരിറ്റി കെട്ടി ഉടമ്പടി 
വയ്ക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ദർഘാസുകാരൻ 
അടച്ചിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂ 
ട്ടുന്നതും ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ പൊതു വിപ ണി യിൽനിന്നും സാധനം 
വാങ്ങുന്നതുമാണ്. 
കരാറിന്റെ കാലാവധി 18 - 6 - 2012 വരെയായിരിക്കും. 
ക ര ാ ർ ( പ ക ാ ര മ പ ള്ള ഇ ന ങ്ങ ൾ ഇ 
കാലാവധിക്കകം വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. നിശ്ചിത സമയ പ 
രി ധിക്കു ള്ളിൽ വിതരണം ചെയ്യാതെ വന്നാൽ 
ആയവ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പൊതു വിപണിയിൽ നിന്നും വാങ്ങുന്നതും നഷ്ടം 
ടിയാന്റെ പക്കൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


